o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Regn . No. KERBIL/ 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


GOVERN 


രള 


ാർ 


സ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 മേയ് 9 
9th May 2017 
1192 മേടം 26 
26th Medam 1192 


നമ്പർ 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


1939 വൈശാഖം 19 
19th Vaisakha 1939 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


OFFICE OF THE ENQUIRY COMMISSIONER AND 

SPECIAL JUDGE, KOZHIKODE 


ലേല പരസ്യം 


നമ്പർ ഇ - 29 / 16 / ഇസികെ. 


2017 ഏപ്രിൽ 17. 


എൻക്വയറി കമ്മീഷണർ ആന്റ് സ്പെഷ്യൽ ജഡ്ജിയുടെ 
ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും നിലവിൽ ഈ വകുപ്പിന് 
ഉപയോഗയോഗ്യമല്ലാത്തതുമായ 2004 മോഡൽ K . L . 11 T 2223 
അംബാസഡർ ഡീസൽ എ . സി. കാർ 2017 മേയ് മാസം 24 -ാം 
തീയതി 3 മണിക്ക് ടി കാര്യാലയത്തിൽ വെച്ച് പരസ്യമായി 
ടെണ്ടർ/ ലേലം വഴി വില്പന നടത്തുന്നതാണ്. മേൽദിവസം 
പൊതു അവധി വരികയോ മറ്റെന്തെങ്കിലും കാരണത്താൽ 
ലേലം നടക്കാതെ വരികയോ ചെയ്താൽ തൊട്ടടുത്ത ദിവസം 
നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത 
വാഹ ന ലേലദിവസം ഒഴിച്ചുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
2 മണിക്കും 4 മണിക്കും മദ്ധ്യേയുള്ള സമയങ്ങളിൽ ഓഫീസ് 
മേലധികാരിയുടെ അനുവാദത്തോടെ പരിശോധിക്കാവുന്നതാണ്. 


1,000 (ആയിരം രൂപ മാത്രം) നിര ത ദ വ്യ മാ യി 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വാഹനം വാങ്ങുന്നതിന് 
മുൻകൂറായി സീൽ വെച്ച ടെണ്ടറുകൾ സമർപ്പിക്കാവുന്നതാണ്. 
ടെണ്ടറുകൾ നല്കു വാൻ ആഗ്രഹിക്കുന്നവർ ആ വിവരം 
വെള്ളക ട ലാ സ്സിൽ എഴുതി മേൽപ്പറഞ്ഞ നിരക്കിലുള്ള 
നിര തദവ്യം ഈ കാര്യാ ല യ ത്തിൽ കെട്ടിവെച്ച രശീതി 
ഉൾപ്പെടെ എൻക്വയറി കമ്മീ ഷ ണർ ആന്റ് സ്പെഷ്യൽ 
ജഡ്ജിയുടെ കോടതി, എ . ജി. റോഡ്, കോഴിക്കോട്- 673 001 
എന്ന് മുദ്രണം ചെയ്ത് കവറിൽ 23 - 5 - 2017 -ാം തീയതി 
4 മണിക്ക് മുമ്പായി കിട്ട ത്ത ക്ക വണ്ണം നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ സമർപ്പിക്കാവുന്നതാണ്. നിരതദ്രവ്യം അടച്ചതിന്റെ 
രശീതി ഇല്ലാത്ത ടെണ്ടറുകൾ ഒരു കാരണവശാലും സ്വീകരിക്കു 
ന്നതല്ല. ടെണ്ടറുകൾ അയയ്ക്കുന്ന കവറിന്റെ പുറത്ത് മുകളിൽ 
ഇടതുവശത്തായി വാഹനം വാങ്ങുവാനുള്ള ടെണ്ടർ എന്ന് 
വ്യക്ത മായി എഴുതി യി രി ക്ക ണം . ഇപ്രകാരം ലഭിക്കുന്ന 
ടെണ്ടറുകൾ 24- 5 -2017 -ാം തീയതിയിൽ നടത്തപ്പെടുന്ന പരസ്യ 
ലേലത്തിനോടൊപ്പം തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള 
ടെണ്ടറുകാരുടേയോ അവരുടെ നിയമാനുസൃതമായ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ 
ടെണ്ടറിലോ കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ടി വകുപ്പ് 
മേലധികാരിയുടെ അംഗീകാരത്തിന് വിധേയമായി ലേലം 


നിബന്ധനകൾ 


ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ കൃത്യസമയത്ത് 
ഹാജരാകേണ്ടതും ലേലദിവസം (24- 5-2017 ) 2 മണിക്ക് മുമ്പായി 


സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവരും 
ടെണ്ട റു കൾ സമർപ്പിക്കു ന്ന വരും സർക്കാർ അംഗീകൃത 
തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ( ഇലക്ഷൻ 
ഐ . ഡി. കാർഡ്, പാൻകാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, 
ആധാർ കാർഡ്) പകർപ്പിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
ലേലംകൊള്ളുന്ന ആൾ നിരതദ്രവ്യം കഴിച്ചുള്ള ടെണ്ടർ/ ലേല 
തുക ഉടൻതന്നെ ഈ കാര്യാ ല യ ത്തിൽ അടച്ച് രശീതി 

കൈപ്പറ്റേണ്ടതാണ്. മേൽവിൽപ്പന നിലവിലുള്ള വില്പന 
നികുതിയ്ക്ക് വിധേയമായിരിക്കും. ലേലം കൊള്ളുന്ന വ്യക്തി 
10 ദിവസത്തിനകം സ്വന്തം ചെലവിൽ പ്രസ്തുത വാഹനം 
ഈ കാര്യാലയ പരിസരത്ത് നിന്നും മാറ്റേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുള്ളിൽ ടി വാഹനം ഈ കാര്യാലയ പരിസരത്ത് 
നിന്നും നീക്കംചെയ്തില്ലെങ്കിൽ പ്രസ്തുത വാഹനം ഈ 
കാര്യാലയ പരിസരത്ത് അധികമായി സൂക്ഷിച്ച ദിവസങ്ങൾക്ക് 
നിശ്ചിത തുക ഫീസായി ഒടുക്കിയാൽ മാത്രമേ ടി വാഹനം 
ലേലം കൊണ്ടവ്യക്തിക്ക് പിന്നീട് വിട്ടുനൽകുകയുള്ളൂ. 


മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 
ടെണ്ടർ/ ലേലം കൊണ്ട്യാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 
ടെണ്ടർ/ ലേലം ചെയ്ത വാഹനം പുനർലേലം ചെയ്യുകയും 
ആ വക യിൽ സർക്കാ രിന് എന്തെ ങ്കിലും നഷ്ടം 
സംഭ വി ക്കു ക യാ ണെ ങ്കിൽ ആയത് മുൻ ടെണ്ടർ/ ലേലം 
കൊണ്ട യാ ളിൽനിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച 
നിര ത ദ വ്യം അടക്കം ഉള്ള തുക സർക്കാ രി ലേക്ക് 
കണ്ടുകെട്ടുന്നതും, നഷ്ടസംഖ്യ കുടിശ്ശിക നിയമം അനുസരിച്ച് 
ടിയാ നിൽനിന്ന് വസൂലാക്കുന്നതുമാണ്. എന്നാൽ പുനർ 
ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും ലാഭം ഉണ്ടാവുക 
ആണെങ്കിൽ ആയതിന് ടിയാന് യാതൊരുവിധ അർഹതയും 
ഉണ്ടായിരിക്കുന്നതല്ല . ലേലം കഴിഞ്ഞാലുടൻ ടെണ്ടർ/ ലേലം 
നഷ്ടപ്പെട്ട വർക്ക് നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. 
ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 
നിബ ന്ധ ന കൾ പൂർണ്ണ മായും നിർബ ന്ധ മായും 
പാലിക്കേണ്ടതാണ്. 


അവിചാരിതമായ കാരണങ്ങളാൽ ലേലം നീട്ടിവെക്കേണ്ടി 
വന്നാൽ ലേല നട പ ടികൾ നിർത്തി വയ്ക്കു ന്ന തിനും 
(പ്രത്യേക കാര ണ ങ്ങൾ ഒന്നും കൂടാതെ തന്നെ ലേലം 
സ്ഥിരപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനുമുള്ള പൂർണ്ണ 
അധികാരം ഈ വകുപ്പിന്റെ മേലധികാരിയായ എൻക്വയറി 
കമ്മീഷണർ ആന്റ് സ്പെഷ്യൽ ജഡ്ജിയിൽ നിക്ഷിപ്തമാണ്. 


( ഒപ്പ്) 
എൻക്വയറി കമ്മീഷണർ ആന്റ് 
- സ്പെഷ്യൽ ജഡ്ജി, 

കോഴിക്കോട്. 


